സാഹിത്യവാരഫലം 


1994/07/10 (കലാകരമുദി) 


എം. കൃഷ്ണന്‍ നായര്‍ 


Copyright © 2014-2022, J. Vijiayamma. The electronic versions are released 


under the provisions of Creative Commons Attribution Non-Commercial 
Share Alike license for free download and usage. Sayahna Foundation, JWRA 
34, Jagathy, Trivandrum, India 695014. URL: http://www.sayahna.org 


സാഹിത്യവാരഫലം 


1994/07/10-ല്‍ കലാകരമുദി വാരികയില്‍ 


പ്രസിദ്ധീകരിച്ചത്‌. 


തെക്കേയമേരിക്കയുടെ 
മദ്ധ്യഭാഗത്തുള്ള റി 
പബ്ലിക്കായ പരഗ്വേ 
യിലെ ഒരു ഗ്രാമം. 
ബോര്‍ഹ (Borja) നഗ 
രത്തിലേക്കു പോകു 
ന്ന പാത ശൂന്യമാണ്‌. 
ര. അതിന്റെ ദീര്‍ഘതയില്‍ 
റ. _ അങ്ങിങ്ങായി ചിതറി 
ഹോസ ഗാസ്പാര്‍ റോദ്രിഗാസ്‌ 
നസിയ ക്കിടക്കുന്ന ചില കുടി 
ലുകള്‍, സമതലത്തില്‍ 
വ്യാപിച്ച ചൂടിന്റെ അവ്യക്തതയില്‍ ഒഴുകുന്ന പ്രേതസാ 
ന്ദ്രമായ വണ്ടി ഇവയൊഴിച്ചാല്‍ എല്ലാം ശൂന്യം. ഗ്രാമ 
ത്തില്‍നിന്ന്‌ അല്ലമകലെയായി ഒരു കുന്നുണ്ട്‌. ആകു 
ന്നിന്റെ മുകളില്‍ അന്തരീക്ഷത്തിന്റെ പാടലവര്‍ണ്ണത്തി 
ന്റെ ധവളോജ്ജ്വലതയില്‍ നിഴല്‍രൂപംപോലെ ക്രിസ്തു 
വിന്റെ രൂപം. കറുത്ത കുരിശില്‍ തറയ്ക്കപ്പെട്ട ആ ക്രിസ്തു 
എപ്പോഴും അവിടെയുണ്ട്‌. ദുഃഖവെള്ളിയാഴ്ചയിലെ തിരു 
വത്താഴശുശ്രുഷ കഴിഞ്ഞാല്‍ ജനങ്ങള്‍ വിറയ്ക്കുന്ന കൈ 
കള്‍കൊണ്ടു ക്രിസ്തരൂപത്തെ പിടിച്ചെടുക്കും. പരുക്കന്‍ 
രീതിയില്‍ ഒരുതരം കോപസമ്മിശ്രമായ ക്ഷമയില്ലായ്യ 
യോടുകൂടി അതിനെ താഴത്തേക്കു കൊണ്ടുവരും. ഇവ 
രുടെ നിലവിളികള്‍ ദേഷ്യത്തോളം ഉയരും. കുറച്ചനേ 
രം കഴിഞ്ഞ്‌ അവര്‍ ആ രൂപത്തെ കുന്നിന്മുകളിലേക്കു 
കൊണ്ടുപോയി അതിരുന്നിടത്തു വയ്യം. ഈ പ്രക്രിയ 
ഗ്രാമീണരുടെ വിപ്ലവാത്മകചൈതന്യത്തിന്റെ ആവി 
ഷ്ലാരമാണ്‌. 


1811-ലാണ്‌ പരഗ്വേ 
സ്വാതന്ത്ര്യം നേടിയത്‌. 
ആ രാജ്യത്തിന്റെ ആദ്യ 
ത്തെ ഡിക്കേറ്ററായിരു 
ന്നു ഹോസ ഗാസ്പാര്‍ 
റോദ്രിഗാസ്‌ ഫ്രാന്‍ 
സിയ (Dr. Jose Gasper 
Rodriguez Francia) 
അയാള്‍ക്ക്‌ ഒരടിമസ്തീ 
യില്‍ ജനിച്ച മക്കാറി 
യോയുടെ അനന്തരവ 
നും കുഷ്ടരോഗിയുമായ 
ഗാസ്താറാണ്‌ ക്രിസ്തവിന്റെ രൂപമുണ്ടാക്കിയത്‌. അയാള്‍ 
മരിച്ചുകഴിഞ്ഞപ്പോള്‍ ജനത ആ ക്രിസ്കരൂപം കണ്ടെ 
ത്തി. അവര്‍ അതു ചുമന്നു കുന്നില്‍ കൊണ്ടുവന്നു. കു 
ഷ്രോഗത്തിന്റെ അണുക്കള്‍ അതിനെ മലിനമാക്കില്ല 
എന്നായിരുന്നു അവരുടെ വാദം. അവര്‍ അതു ചുമന്നു 
കൊണ്ടുവരുമ്പോള്‍ പെയ്ത മഴയേറ്റ്‌ അതിന്റെ മാലിന്യ 
ങ്ങള്‍ കഴുകിപ്പോയി. ഒരാള്‍ പറഞ്ഞു. “കേള്‍ക്കൂ. ഗാ 
സ്കാര്‍ ക്രിസ്തരൂപത്തിനകത്തുണ്ട്‌ ഗാസ്പാറിനു നമ്മ 
ളോട്ട്‌ എന്തോ പറയാനുണ്ട്‌. 


റോആബസ്തൊസ്‌ 


“ ] The Supreme” എന്ന അത്യല്‍കൃഷ്ടമായ നോവ 
ലെഴുതിയ പരഗ്വേയിലെ സാഹിത്യകാരന്‍ റോആബ 
സ്തൊസിന്റെ (Roa Bastos) മറ്റൊരു നോവലായ “50൧ 
of Man” (മനുഷ്യപുത്രന്‍)മുകളില്‍ എഴുതിയ രീതിയിലാ 
ണ്‌ ആരംഭിക്കുന്നത്‌. ഈ നോവലും ബാസ്തൊസിന്റെ 
വേറൊരു മാസ്റ്റര്‍പീസാണ്‌. ചിലിയിലെ നോവലിസ്റ്റ്‌ 
ഏരിയല്‍ ദോര്‍ഫ്മാന്‍ ഇതിനെക്കുറിച്ച്‌ പറഞ്ഞത്‌ 
ഇങ്ങനെ: “അതു Son of Man” എന്ന നോവലായിരുന്നു. 
ഞാനതു തുറന്നു വായിക്കാന്‍ തുടങ്ങി. നേരം വെളക്കു 
ന്നതുവരെ താഴെ വച്ചതുമില്ല. എണ്ണമറ്റ വായനക്കരുടെ 
ജീവിതങ്ങളിലേക്ക്‌ നോവല്‍ ഒഴുകിച്ചെല്ലട്ടെ.” 


ഡോക്റ്റര്‍ ഫ്രാന്‍സിയ ഡി ജ്ജ 
ക്ലേറ്ററായിരുന്നെങ്കിലും രാ ദന്ത കാട്ടില്‍ വച്ച്‌ വന്യ 
മൃഗങ്ങളെ കണ്ടപ്പോള്‍ 
STP അഭിവൃദ്ധിയിലേക്കു പേടിച്ചോ? പേടിച്ചാലുമി 
നയിച്ചവനാണ്‌. അയാള്‍ ല്ലെങ്കിലും അദ്ദേഹത്തിന്‌ 
ക്കുശേഷം രണ്ടു ഡിക്കേ മാര്‍ഗ്ഗം കാണിച്ചുകൊടുക്കന്‍ 
റ്റര്‍മാര്‍ കൂടി പരഗ്വേ ഭരി റോമന്‍ കവിയായ വെര്‍ജിന്‍ 
എത്തി. അദ്ദേഹം ദാന്തെയെ 
ദി സമൂഹികമായും രാഷ്ട്ര കൂട്ടിക്കൊണ്ടുപോയി. മലയാള 
വ്യവഹാരപരമായും ന്ന ചെറുകഥയുടെ കൊടുങ്കാട്ടില 
ത്യം പ്രാപിച്ച ആ രാജ്യത്തി പ്പെട്ട എന്നെ പേടിപ്പിക്കാന്‍ 
നു 2932-ല്‍ ഒരു മഹായുദ്ധ വന്യമൃഗങ്ങള്‍ വന്നുനില്‍ 
ക്കുന്നു. പക്ഷേ സഹായി 
ത്തില്‍ ഏര്‍പ്പെടേണ്ടതാ ക്കാന്‍ ആരുമില്ലതാനും 
യി വന്നു. തെക്കേയമേരി 
ക്കയിലെ വേറൊരു റിപ്പബ്ലിക്കായ ബൊലീവിയയുമാ 
യി ഉണ്ടായ യുദ്ധം 1935 വരെ നീണ്ടു. ചാക്കോയുദ്ധം 
(Chaco War) എന്നു വിളിക്കപ്പെട്ട ഈ സമരത്തില്‍ 
പങ്കെടുത്ത ആളാണ്‌ ബാസ്തൊസ്‌. ഈ യുദ്ധത്തി 
ന്റെ പശ്ചാത്തലത്തില്‍ രചിക്കപ്പെട്ട പ്രാദേശിക നോ 
വലാണ്‌ (regioa novel) “Son of Man”. ബൊലീവിയയ്ക്ക്‌ 
എണ്ണയെ സംബന്ധിച്ച താല്പര്യങ്ങള്‍ ഏറെയുണ്ടായിരു 
ന്നതുകൊണ്ട്‌ ആ രാജ്യത്തെ ഇംപീരിയലിസത്തിന്റെ 
ഏജന്റായിട്ടാണ്‌ സ്വാതന്ത്ര്യരാഷ്ടങ്ങള്‍ കണ്ടത്‌. ദേശീ 
യതയ്ക്കം സ്വാതന്ത്യത്തിനും ഈന്നല്‍ നല്‍കിയ പരഗ്വേ 
ബൊലീവിയയുമായി യുദ്ധം ചെയ്തപ്പോള്‍ അതു ഇമ്പീ 
രിയലിസത്തിന്റെയും ദേശീയതുടെയും സംഘട്ടനമാ 
യി നിഷ്ഠക്ഷ ചിന്താഗതിയുള്ളവര്‍ ദര്‍ശിച്ചു. ഈ ദേശീ 
യതയുടെ പ്രതീകമായി നോവലില്‍ പ്രത്യക്ഷനാകുന്ന 
കഥാപാത്രം മിഗേല്‍ ബിറയാണ്‌ (Miguel Vera). വിപ്ല 
വാഭിലാഷമുള്ള വിപ്ലവകാരിയാണ്‌ അയാള്‍. എങ്കിലും 
യഥാര്‍ത്ഥ വിപ്ലവകാരിയല്ല. ശരിയായ വിപ്ലവകാരി ക്രി 
സ്റ്റോവല്‍ ഹാറയാണ്‌ (Christobal Jara). ബിറ ധിക്ഷ 
ണാശാലി; ഹാറ ധിക്ഷണാശാലിയല്ല. സമരമുഖത്തുള്ള 
ഭടന്മാര്‍ക്കു വെള്ളം കൊണ്ടു കൊടുക്കാനായി ശത്രുനിര 
കളുടെ ഇടയിലുടെ ട്രക്ക്‌ ഓടിച്ചുചെന്ന ഈ യുദ്ധവീരന്‍ 
പ്രമാദത്താല്‍ ബിറയാല്‍ കൊല്ലപ്പെട്ടു. 


ആത്മഹത്യയാണോ 
യാദ്ൃച്ഛികമാണോ 
എന്നു നിര്‍ണ്ണയിക്കാന്‍ 
വയ്യാത്തവിധത്തില്‍ 
ബിറ ഈ ലോകം വിട്ടു 
പോയി. അനവധാന 
തയില്‍ നിഗ്രഹിക്കപ്പെ 
ട്ട ഹാറയാണ്‌ Son of 
14 മനുഷ്യപുത്രന്‍ 
എന്നാണ്‌ ബാസ്തൊ 
സിന്റെ സങ്കല്‍പ്പം. 
ഈ സങ്കല്‍പ്പത്തിന്‌ 
ഈന്നല്‍ നല്ലാനാണ്‌ 
ഗ്രന്ഥകാരന്‍ കുന്നിന്‍മുകളിലെ യേശുരൂപത്തെ നോ 
വലില്‍ കൊണ്ടുവരുന്നത്‌. ഇടതുപക്ഷചിന്താഗതിക്കാ 
രനും മാവോ സിദ്ധാന്തത്തിന്റെ ഉദ്ഘോഷകനുമാണ്‌ 
ബാസ്തൊസ്‌. അതു ഗ്രഹിച്ചാല്‍ അദ്ദേഹത്തിന്റെ മത 
സംബന്ധിയായ ചിന്തയെ കടുത്ത വാക്കുകള്‍കൊണ്ടു 
വലതുപക്ഷക്കാര്‍ക്കും എറ്റേണ്ടതായി വന്നില്ല. രക്ഷ 
കന്‍--റിഡീമര്‍--ഹാറയാണെന്നു ബാസ്തൊസ്‌ പരോ 
ക്ഷമായിട്ടല്ല ഏതാണ്ടു പ്രത്യക്ഷമായിട്ടുതന്നെ പ്രഖ്യാപി 
ക്കുന്നു. ഗുവേരയുടെയും ഫ്രഞ്ച്‌ വെസ്റ്റ്‌ ഇന്‍ഡ്യന്‍ സോ 
ഷല്‍ ഫിലോസഫറായ ഫനോങ്ങിന്റെയും (Frantz 
Fanon 1925-1961) ലിബറേഷന്‍ സിദ്ധാന്തത്തില്‍ വി 
ശ്വസിക്കുന്ന ബാസ്തൊസ്‌ നോവലിന്റെ സാരാംശത്തി 
ലേയ്ത ഇങ്ങനെ കൈ ചൂണ്ടുന്നു: “മനുഷ്യനു രണ്ടു ജന്മ 
ങ്ങളുണ്ട്‌. ഒന്ന്‌ അവന്‍ ജനിക്കുമ്പോള്‍. രണ്ട്‌ അവന്‍ 
മരിക്കുമ്പോള്‍. അവന്‍ മരിക്കുന്നു; പക്ഷേ, മറ്റുള്ളവ 
രില്‍ അവന്‍ ജീവിച്ചിരിക്കുന്നു, അയല്‍ക്കാരോട്ട്‌ അവന്‍ 
ദയാപൂര്‍വ്വം പെരുമാറിയിട്ടുണ്ടെങ്കില്‍ മരിക്കുമ്പോള്‍ 
ഭൂമി അവനെ വിഴുങ്ങും. പക്ഷേ, സ്വന്തം ജീവിതകാല 
ത്ത്‌ അവന്‍ മറ്റുള്ളവരെ സഹായിച്ചിട്ടിണ്ടെങ്കില്‍ അവ 
നെക്കുറിച്ചുള്ള സ്ൃരണ നിലനില്‍ക്കും.” (ഒരു കഥാപാ 
ത്രം പറയുന്നത്‌) കൃഷിക്കാരുടെ പ്രതിനിധിയായ വിപ്ല 
വകാരി ക്രിസ്റ്റോവല്‍ ഹാറ ജനതയുടെ സ്മരണമണ്ഡ 
ലത്തില്‍ ജീവിച്ചിരിക്കും, സ്യൂഡോ ഇന്റലക്ചച്ചലായ 
ഗേല്‍ ബിറ വിസ്മരിക്കപ്പെടും. 


മമ se മരത്തില്‍ കൊത്തിയെ 


_ ടുത്ത യേശു ഒരു പ്രതീ 
JO EEE _ കമായിരിക്കുന്നതുപോ 


ലെ തീവണ്ടിയും എതി 
ലെ ഒരു പ്രതീകമത്രേ. 
അവികസിത രാജ്യങ്ങ 
ളില്‍ തീവണ്ടി ഓടാന്‍ 
തുടങ്ങുമ്പോള്‍ ധനികര്‍ 
കൂടുതല്‍ ധനികരാകും, 
കൃഷിക്കാര്‍ നശിക്കും 
എന്നാണ്‌ എല്ലാലാ 
റ്റിനമേരിക്കന്‍ നോവ 
ലിസ്റ്റുകളും വിശ്വസിക്കുക. ആ വിശ്വാസം ബാസ്തൊസി 
നിമുണ്ട്‌. സ്ഫോടകവസ്തക്കള്‍ നിറച്ച ഒരു തീവണ്ടി നോ 
വലിന്റെ പുറങ്ങളിലുടെ പാഞ്ഞുപോകുന്നുണ്ട്‌. അതി 
ന്റെ കൃത്യം വിപ്ലവകാരികള്‍ സഞ്ചരിക്കുന്ന മറ്റൊരു 
തീവണ്ടിയെ തകര്‍ക്കുക എന്നതാണ്‌. തീവണ്ടി സാ 
മ്പദിക പാരതന്ത്ര്യത്തിന്റെ മാത്രമല്ല മുതലാളിത്തത്തി 
ന്റെയും പ്രതീകമാണ്‌ ഈ നോവലില്‍. Then the rail- 


way came. Work began onthe line to Encarnacion, 


Giving employment to the villagers. Many of them 
were buried under the quebracho sleepers which 
rang like metal ingots against their spades എന്നു 
ബാസ്കൊസ്‌. മര്‍ദ്ദകര്‍ ഒരു വശത്ത; മര്‍ദ്ദിതര്‍ മറുവശ 
ത്ത്‌. ഒരു വശത്ത്‌ രാജ്യദ്രോഹികള്‍, മറുവശത്ത്‌ രക്ത 
സാക്ഷികള്‍. ഇവരുടെ പോരാട്ടം നിരന്തരമായി നട 
ക്കുന്നു. “In Paraguay we have no literature, so 1 have 
no tradition behind me, no design to take off from. 
Ihave to be my own magician everyday എന്നു ബാ 
സ്കൊസ്‌ പറഞ്ഞു. മാന്ത്രികനായ അദ്ദേഹം മാജിക്‌ 
കൊണ്ടു നിര്‍മ്മിച്ച ഒരദ്ഭത ദര്‍ശനമാണ്‌ ഈ നോ 
വല്‍. Son of Man-Translated by Rachel Caffyon— 
Monthly Review Press—New York—$ 7 = p. 279. 


ചൂട്ട്‌ എരിഞ്ഞുതീര്‍ന്നാല്‍? 
ശിവപ്രസാദ്‌ വേലുകുട്ടി [തലത്തെ] 
“കരുണ'യിലെ വാസവ “ചെറുപ്പകാലത്തെ നിരീ 


ശ്വരന്മാര്‍ വൃദ്ധരാകുമ്പോള്‍ 
ദത്തയായി വേഷംകെട്ടി 
ഈശ്വര വിശ്വാസികളാ 


നാടകവേദിയില്‍ നില്‍ക്കു തുനി 
ന്നതു കണ്ടു വിസ്തയാധീന ദ്ധകൃത്തില്‍ രോഗങ്ങള്‍ 
നായിപ്പോയ ഞാന്‍ അദ്ദേ വലജം വരും. മരണം അടു 
ത്തുവെന്നു കണ്ടാല്‍ പേടിച്ച്‌ 
ഹത്തെ വേഷം കെട്ടാത്ത 
ആശ്രയസ്ഥാനം തേടും. 
അവസ്ഥയില്‍ കാണാനാ ആ ആശ്രയസ്ഥാനമാണ്‌ 


യി താമസസ്ഥലത്തു പോ ഈശ്വരന്‍. ബര്‍ട്രന്‍ഡ്‌ 
റസ്സല്‍, സാര്‍ത്ര്‌ ഇവര്‍പോലും 
ജീവിതാന്ത്യത്തില്‍ ഒരതീത 
സത്യത്തില്‍ വിശ്വസിച്ചു.” 


യതും കണ്ടതിനുശേഷം മോ 
ഹഭംഗത്തില്‍ വീണുപോയ 
തും മറ്റും മുന്‍പെഴുതിയിട്ടുണ്ടു്‌. 
എന്തൊരന്തരം! നാടകവേദിയിലെ വാസവദത്ത നിത്യ 
ജീവിതത്തില്‍ നമ്മള്‍ കാണുന്ന ഏതു സുന്ദരിയെക്കാ 
ളും സുന്ദരി. വേലുക്കുട്ടിയെ നേരിട്ടു കണ്ടപ്പോള്‍ അദ്ദേ 
ഹത്തിന്‌ വൈരൂപ്യം ഒട്ടുമില്ലെങ്കിലും സൌന്ദര്യം തീരെ 
യില്ല. 


പീറാന്തെല്ലോ എന്ന 
മഹാനായ സാഹി 
തൃകാരന്‍ നല്‍കിയ 
ഉദാഹരണം Malcolm 
Bradbury തന്റെ The 
Modern World-Ten 
Great Writers എന്ന 
പുസ്തകത്തില്‍ വിവരി 
ച്ചിട്ടുണ്ട്‌. പീറാന്തെല്ലോ ee 
കാണാനിടയായ ഒരു 


വൃദ്ധ തലമുടിയാകെ EK ത ന ം 
ച്ചിരുന്നു. എന്നിട്ട്‌ നന്നി 
കറുപ്പിച്ച രുന്നു. എന്നിട്ടു [ ചി 
അസഹ്യമായ ഏതോ ൦ റി 
കുഴമ്പും തേച്ചിരുന്നു. റു ൦ നി 


ലം 


ഷ്‌ പുരട്ടി കവിളുകള്‍ 

ചുവപ്പിച്ച്‌ അവരൊരു കൊച്ചുപെണ്‍കുട്ടിയെപ്പോലെ 
അദ്ദേഹത്തിന്റെ മുന്‍പിലിരുന്നു. പീറാന്തെല്ലോക്കു ചി 
രിക്കാന്‍ തോന്നി. പക്ഷേ, പിന്നീടൊന്ന്‌ ആലോചിച്ച 
പ്പോള്‍ മറ്റൊരു മാനസിക നിലയായിരുന്നു അദ്ദേഹ 
ത്തിന്‌. തന്നെക്കാള്‍ പ്രായം വളരെക്കുറഞ്ഞ ഭര്‍ത്താ 
വ്വ്‌ അവള്‍ക്കുണ്ടെന്നിരിക്കട്ടെ. അയാള്‍ കൈവിട്ടുപോ 
കാതിരിക്കാനാണ്‌ കിഴവിയുടെ “മെയ്ക്കപ്പ്‌ എന്നാണെ 
ങ്കിലോ? ആ വിചാരമുണ്ടായപ്പോള്‍ പീറാന്തെല്ലോയുടെ 
ഹാസ്യമനോഭാവം പോയി. പകരം സഹതാപം. 


പുഷ്ടിന്റെ Queen of 
Spades എന്ന കഥയില്‍ 
ഏതാണ്ട്‌ ഇതിനു സദൃ 
ശമായ ഒരു സംഭവമു 
ണ്ടെന്നും ഓര്‍മ്മ വന്നു. 
ചീട്ടുകളിയെ സംബന്ധി 
ച്ച രഹസ്യം ഒരു വൃദ്ധ 
യില്‍നിന്നു മനസ്സിലാ 
ക്കാനായി ഒരുത്തന്‍ 
അവരറിയാതെ അവരു 
ടെ വീട്ടില്‍ കയറി. വൃദ്ധ 
എവിടെയോ പോയിട്ടു 
തിരിച്ചുവന്നു കണ്ണാടിയു 
ടെ മുന്‍പില്‍നിന്നു മെയ്ക്കപ്പ്‌ മാറ്റുകയായിരുന്നു. തല 
മുടിയില്‍ തിരുകിയിരുന്ന പല പിന്നുകള്‍ താഴെ വന്നു 
വീണു. അപ്പോള്‍ അവര്‍ക്കുണ്ടായിരുന്നതു്‌ ഭീകര രൂപം 
മാത്രം. 


അടുത്തകാലത്ത്‌ 
ഞാന്‍ കീര്‍ക്കെ 
ഗോറിന്റെ Fear and 
Trembling എന്ന പുസ്ത 
കം വായിച്ചു. ഒരുത്തന്‍ 
മെയ്ക്കപ്പ്‌ നടത്തി വി 
ഗ്‌ വച്ച്‌ നിന്നപ്പോള്‍ 
സ്ത്രീക്കു വല്ലാത്ത താല്ല 
ര്യം അയാളെ സംബ 
ന്ധിച്ച്‌. ആ കൃത്രിമ വേ 
ഷത്തിന്റെ ആകര്‍ഷ 
കത്വത്താല്‍ അയാള്‍ 
പെണ്ണിനെ പാട്ടിലാക്കി. കീര്‍ക്കെഗോര്‍ ചോദിക്കുന്നു. 
ഈ ചതി അയാള്‍ അവളോടു ഏറ്റുപറഞ്ഞാല്‍, കഷ 
ണ്ടികാരനാണ്‌ താനെന്നു വിഗ്‌ മാറ്റി അവളെ ഗ്രഹി 
പ്യിച്ചാല്‍ ആകര്‍ഷകത്വം അതോടെ ഇല്ലാതാവുകയി 
ല്ലേ? ഇല്ലാതാകും എന്നുതന്നെയാണ്‌ നമ്മുടെ ഉത്തരം. 
ശ്രീ. വി. പി. മനോഹരന്‍ കലാകരമുദിയില്‍ എഴുതിയ 
“കളിയാടും” എന്ന ചെറുകഥ വായിച്ചപ്പോള്‍ ഇങ്ങനെ 
യൊക്കെ കുറിക്കാനാണ്‌ എനിക്കു തോന്നിയത്‌. ഈ 
പംക്തിയുടെ സ്വഭാവവും അതുതന്നെയാണല്ലോ. രചന 
യെ സുന്ദരമാക്കാന്‍ സകലാ മെയ്ക്കപ്പുകളും കഥാകാ 
രന്‍ നടത്തുന്നു. വൃദ്ധയായെങ്കിലും ആരോഗ്യവും സന്ദ 
ര്യവും നഷ്ടപ്പെടാത്ത അമ്മ. അവര്‍ മുത്തമകന്റെ ജോ 
ലിസ്ഥലത്തു പോയി സകല സനഭാഗ്യങ്ങളും ആസ്വദി 
ച്ചിട്ട്‌ ഇളയമകന്റെ വീടിലെത്തിയിരിക്കുകയാണ്‌. കാ 
വിലെയോ മറ്റൊ ഉത്സവം കാണാന്‍. ആ മകന്‍ ദരി 
൫൯. എങ്കിലും അമ്മ താല്‍ക്കാലിക വാസത്തിനു തി 
രിച്ചു വരുന്നതുകൊണ്ടു റ്റെലിവിഷന്‍ സെറ്റ്‌ വാങ്ങിവച്ചി 
രിന്നു. കാവിലെ ഉത്സവം തുടങ്ങാറായപ്പോള്‍ അവരെ 
ആരോ അതു കാണാന്‍ ക്ഷണിച്ചു. പക്ഷേ, അവര്‍ ഇരു 
ന്നിടത്തുനിന്ന്‌ എഴുന്നേറ്റില്ല. കിഴവിക്കു റ്റെലിവിഷനി 
ലെ ദൃശ്യങ്ങള്‍ കണ്ടാല്‍ മതി. ഈ പര്യവസാനത്തില്‍ 
എത്താന്‍ എന്തെല്ലാം മെയ്ക്കപ്പാണ്‌ വി. പി. മനോ 
ഹരന്‍ നടത്തുന്നത്‌! അതു കൊള്ളാന്താനും. പക്ഷേ, 
ഒരു മുന്നറിയിപ്പുമില്ലാതെ മെയ്ക്കപ്പ്‌ മാറ്റി സാക്ഷാല്‍ രൂ 
പത്തില്‍ കഥാവൃദ്ധ നില്‍ക്കുന്നു. അപ്പോള്‍ അനുവാ 
ചകന്‍ വെറുപ്പ്‌. അലംകാരവും അംഭവവര്‍ണ്ണനയുമൊ 
ക്കെ വിട്ടു പറയാം. കഥയുടെ മുക്കാല്‍ഭാഗത്തും വര്‍ണ്ണി 
ച്ച കാര്യങ്ങളുടെ സ്വാഭാവിക പരിണാമമല്ല അതിന്റെ 
പര്യവസാനം. ക്ലൈമാക്ലിലേക്കല്ല, ആന്റിക്ലൈമാക്സിലേ 
ക്കാണ്‌ കഥയുടെ പോക്ക്‌. ചൂട്ടെരിഞ്ഞുതീരുന്നതുപോ 
ലെ കഥ എരിഞ്ഞു തീരുന്നു. ഇരുട്ടില്‍ അതുവരെ വഴി 
കാണിച്ചുതന്ന ചുട്ടു കത്തിത്തീരുമ്പോള്‍ യാത്രക്കാരന്‌ 
നിരാശതയും വിഷാദവുമാണല്ലോ. ആ വികാരങ്ങള്‍ 
ജനിപ്പിക്കുന്നു ഇക്കഥയും. 


പുഷ്ണിന്‍ 


ഏഴാച്ചേരി 
മാനവചരിത്രത്തില്‍ പ്ര ടി 
തികൂലമായും അനുകൂലമാ മാനവചരിത്രത്തില്‍ പ്രതി 
കൂലമായും അനുകൂലമായും 
യും ഏതു മാറ്റവുമുണ്ടാകട്ടെ. തു 2 
തന്റെ വിശ്വാസത്തില്‍നി തന്റെ വിശ്വാസത്തില്‍നിന്നു 
ന്നു അല്ലം പോലും വ്യതിച അല്‍പനമ്പോലും വ്യതിചലി 
ലിക്കാന്‍ കവി ശ്രീ. ഏഴാ ക്കാന്‍ കവി ശ്രീ. ഏഴാച്ചേരി 
1 ളു 1 രാമചന്ദ്രന്‌ സമ്മതമില്ല. 
SNES WO അതിനുദാഹരണമാണ്‌ 
Gl. അതിനുദാഹരണമാണ്‌ കലാകൌമുദിയില്‍ അദ്ദേഹമെ 
കലാകരമുദിയില്‍ അദ്ദേ ഴൃതിയ 'ശിവം' എന്ന കാവ്യം. 
ഹമെഴുതിയ “ശിവം” എന്ന 
കാവ്യം. സോവിയറ്റ്‌ റിപ്പബ്ലിക്കിലും മറ്റു യൂറോപ്യന്‍ രാ 
ജ്യങ്ങളിലും രാഷ്ട്രവ്യവഹാരപരമായി വന്ന പരിവര്‍ത്ത 
നങ്ങള്‍ താല്‍ക്കാലികമാണെന്നും അവ കാലം കഴി 
യുമ്പോള്‍ സ്വയം നിര്‍മാര്‍ജ്ജനം ചെയ്യപ്പെട്ട്‌ പൂര്‍വ്വാ 
വസ്ഥ സംജാതമാകുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ്‌ 
കാവ്യത്തിന്റെ സമാരംഭം. “പാല്‍ക്കടല്‍ വിട്ടു പരാപ 
രനെന്‍ പെരുമാള്‍ വരുമെന്ന്‌” കവി കൊതിച്ചു. അതു 
സംഭവിക്കുകയും ചെയ്ത. പക്ഷേ, പാപത്തുടലികള്‍ നേ 
രത്തെ വിതച്ച മുത്തുകള്‍ നക്കിയുണക്കുകയും വിളവു 
കള്‍ പാഴാക്കുകയും ചെയ്തു. കവിക്ക്‌ അനുഗ്രഹദായക 
മായ വര്‍ഷാമേഘത്തോട്ട്‌ ഒരപേക്ഷയേയുള്ളു. “പാല 
യമാം'. 


തന്റെ രാഷ്ട്രവ്യവഹാരപര നത്തെ 


മായ വിശ്വാസത്തില്‍നിന്ന്‌ 1589 ഒക്ടോബറില്‍ അര്‍ബുദ 
1 ചിരി ത്താല്‍ മരിച്ച ദാനീലോ കിഷ്‌ 
NODE (Danilo Kis) എന്ന യുഗേസ്ലാ 


ക്കുന്ന അമേരിക്കന്‍ കാള വിയയിലെ സാഹിത്യകാരന്‍ 
സര്‍പ്പതിന്റെ ഭീകരതിയി എല്ലാ അര്‍ത്ഥത്തിലും 
ലേക്കു വരുന്നു. അതിനെ 'ഗെയിറ്റാ'യിരുന്നു. അദ്ദേ 
ഹത്തിന്റെ Hour Glass 
യൊക്കെ പ്രതിരൂപാത്മക nc 
മായി ആവിഷ്ഠരിച്ചിട്ട്‌ പൂര്‍ Encyclopedia of the Dead 
വ്വകാല സനഭാഗ്യങ്ങളിലേ എന്ന കഥാസമാഹാരത്തിനും 
ക്കും ആധുനികകാല ദൌ൪ cats nth 
ഭാഗ്യങ്ങളിലേക്കും വരുന്നു. 
ഓത്തരാഹന്മാരുടെ ക്രൂരത ദാക്ഷിണത്യരുടെമേല്‍ 
വന്നുവീഴുന്നതിനെ ചിത്രീകരിക്കുന്നു അദ്ദേഹം. സത്യ 
ത്തിനു പല തലങ്ങളുണ്ടല്ലോ. ആ തലങ്ങളെ കൂട്ടിയി 
ണക്കുന്നത്‌ ലയമാണ്‌. കടല്‍ സത്യത്തിന്റെ ഒരുതലം. 
കാട്ടില്‍ മേയാന്‍ പോകുന്ന ആട്ടിന്‍കൂട്ടം സത്യത്തിന്റെ 
വേറൊരു തലം. രണ്ടിനും സാദൃശ്യമില്ലെങ്കിലും കടലി 
ന്റെ ഉപരിതലത്തെ ലയാത്മകചലനവും ആട്ടിജുട്ടത്തി 
ന്റെ മുകള്‍ ഭാഗത്തെ ലയാത്മകചലനവും തുല്യം. ഇവ 
യെ അവലംബിച്ച്‌ അജഗമനത്തെ തരംഗചലനവുമാ 
യി ബന്ധിപ്പിക്കാം. (ആശയം പരകീയം) അങ്ങനെ 
ബന്ധിപ്പിക്കുമ്പോള്‍ ആ സമാന ലയത്തെ കാണാന്‍ 
പലര്‍ക്കും സാധിച്ചില്ലെന്നു വരും. ഏഴാച്ചേരിയുടെ കാ 
വ്യത്തിനും ആ ദോഷമുണ്ട്‌; അത്‌ ദോഷമാണെങ്കില്‍. 
എങ്കിലും ലക്ഷ്യവേധിതന്നെ “ശിവം”. ലക്ഷ്യവേധിയായ 
തുകൊണ്ട്‌ പ്രചരണത്തിന്‌ ഈന്നല്‍ നല്ലിയെന്നു കരു 
താന്‍ വയ്യ. “'വാനാര്‍ത്ഥാവിവ സപൃക്ത വാടിയ വന 
മാലതികള്‍ വിളിക്കേ' എന്നും മറ്റുമുള്ള ഭാഗങ്ങളില്‍ 
കവിതയ്ക്കതന്നെയാണ്‌ പ്രാധാന്യം. 


വെര്‍ജിലേ വരൂ 


ദാന്തെ കാട്ടില്‍വച്ച്‌ വന്യമൃ ജ്ജ 


ഗങ്ങളെ കണ്ടപ്പോള്‍ പേ താമരപ്പൂവിന്റെ സരഭ്യം വര്‍ 
ദ്ധിപ്പിക്കാന്‍ നിങ്ങള്‍ അതില്‍ 


2 
ടിച്ചോ? പേടിച്ചാലുമില്ലെങ്കി സെന്റ്‌ ഒഴിക്കാറുണ്ടോ? 


ലും അദ്ദേഹത്തിനു മാര്‍ഗ്ഗം 

കാണിച്ചകൊടുക്കാന്‍ റോമന്‍ കവിയായ വെര്‍ജില്‍ 
എത്തി. അദ്ദേഹം ദാന്തെയെ കൂട്ടിക്കൊണ്ടുപോയി. മല 
യാളചെറുകഥയുടെ കൊടുങ്കാട്ടിലകപ്പെട്ട എന്നെ പേ 
ടിപ്പിക്കാന്‍ വന്യമൃഗങ്ങള്‍ വന്നു നില്‍ക്കുന്നു. പക്ഷേ, 
സഹായിക്കാന്‍ ആരുമില്ലതാനും. അങ്ങനെയൊരു ക്രൂ 
രമൃഗമാണ്‌ ശ്രീ. പി. ആര്‍. നാഥന്റെ “അളകനന്ദ എന്ന 
ചെറുകഥയെന്നു പറയാന്‍ എനിക്കു വൈഷമ്യമില്ലാതി 
ല്ല. കാരണം അതിന്റെ രചയിതാവ്വ്‌ എന്റെ പഴയ സു 
ഹൃത്താണെന്നതാണ്‌. അദ്ദേഹം തിരുവനന്തപുരത്ത്‌ 
ജോലിയായിരുന്നപ്പോള്‍ ഞാനും അദ്ദേഹവും നോവ 
ലിസ്റ്റ്‌ ശ്രീ. കെ. സുരേന്ദ്രനും ഒരുമിച്ച സായാഹ്നസവാ 
രികള്‍ നടത്താറുണ്ടായിരുന്നു. ഒരിക്കല്‍ സുരേന്ദ്രനും 
നാഥനും കൂടി എന്റെ വീട്ടിലേക്കു വരുമ്പോള്‍ ഞാന്‍ 
വഴിയില്‍ വച്ച്‌ അവരെക്കണ്ടതും പിന്നീട്ട്‌ ഞങ്ങള്‍ ഒരു 
മിച്ചു നടന്നതും ഓര്‍മ്മയിലെത്തുന്നു. അങ്ങനെ മനസ്സ 
കൊണ്ടടുത്ത ഒരു നല്ല മനുഷ്യന്റെ രചനയെ സിംഹ 
മായോ പുലിയായോ ചെന്നായായോ കാണുന്നത്‌ മനു 
ഷ്യത്വമല്ലല്ലോ. എങ്കിലും സത്യം മനുഷ്യത്വത്തിനും മുക 
ളില്‍ നില്‍ക്കുന്നതുകൊണ്ട്‌ പി. ആര്‍. നാഥന്റെ കഥ 
ദംഷ്ഠകള്‍ കാണിച്ചു നില്‍ക്കുന്ന ഒരു ഹിംസ്രജന്തുവാ 
ണെന്നു പറയേണ്ടിയിരിക്കുന്നു. അച്ഛന്റെ വാത്സല്യം 
അനുഭവിക്കാത്ത ഒരു തന്റേടക്കാരിയായ പെണ്‍കുട്ടി 
അച്ഛനെപ്പോലെ കരുതി ഒരു വയസ്സന്‍ ഡ്രൈവറുടെ 
കാലില്‍ തൊട്ടു വന്ദിച്ചതിനെ ലൈംഗികാക്രമണമാ 
യി പ്രിന്‍സിപ്പലും ഹോസ്റ്റല്‍ മേടനും കരുതിപോലും. 
തള്ള അതു കേട്ടയുടനെ മോളെ കണ്ടമാനം അടിച്ചു 
പോലും. പിന്നീട്ട്‌ യാഥാര്‍ത്ഥ്യം ഗ്രഹിച്ച്‌ അവര്‍ (അമ്മ) 
പശ്ചാത്തപിച്ചപോലും. ഏതു വെള്ളരിക്കാപ്പട്ടണത്തി 
ലാണ്‌ ഈ സംഭവം നടക്കുന്നത്‌? നിത്യജീവിത സത്യ 
മില്ല ഇതില്‍. നിത്യജീവിതത്തിലെ സത്യമില്ലായ്മയെ 
കലയുടെ സത്യമാക്കി മാറ്റാന്‍ കഴിയും പ്രതിഭാശാലി 
കള്‍ക്ക്‌. അതിനും കഴിയുന്നില്ല പി. ആര്‍. നാഥന്‍. ഈ 
രചന മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ്‌ ക്രൂരതയാര്‍ന്നു നില്ല 
ന്നത്‌. പേടിച്ചുനില്‍ക്കുന്ന എന്നെ രക്ഷിക്കാന്‍ വെര്‍ജി 
ലണ്ടോ? ഉണ്ടെങ്കില്‍ വെര്‍ജിലേ വേഗം വരൂ. 


ചോദ്യം, ഉത്തരം 


ചോദ്യം: നിങ്ങള്‍ ചെറുകഥകളെക്കുറിച്ചേ എഴുതുന്നു 
ള്ളൂ. കവിതകളെ അവഗണിക്കുന്നു. ഇതു ശരിയാ 
ണോ? 


ഉത്തരം: ചെറുകഥകള്‍ മീറ്റിങ്ങ്‌ സംഘടിപ്പിക്കുന്നവര്‍ 
സമ്മേളനത്തിനുശേഷം മേശപ്പുറത്തു കൊണ്ടുവയ്ക്ക 
ന്ന ഭക്ഷണസാധനങ്ങളില്‍പ്പെട്ട വെള്ള മുന്തിരിങ്ങ 
പോലെയാണ്‌. കാണാന്‍ ചന്തമുണ്ട്‌. പക്ഷേ, ഒന്ന്‌ 
അടര്‍ത്തിയെടുത്ത്‌ തിന്നാല്‍ വല്ലാതെ പല്ലു പുളി 
ക്കും. പിന്നെ റ്റുത്ത്‌ ബ്രഷ്‌ തൊടാനാവില്ല പല്ലില്‍. 
കവിതകള്‍ വാളന്‍പുളിപോലെയാണ്‌. കാണാനും 
ചന്തമില്ല. വായ്ക്കുകത്തേക്കു ഇടാനും വയ്യ. 


ചോദ്യം: ചെറുപ്പകാലത്തെ നിരീശ്വരന്മാര്‍ വൃദ്ധരാകു 
മ്പോള്‍ ഈശ്വരവിശ്വാസികളാകുന്നതെങ്ങനെ? 


ഉത്തരം: വാര്‍ദ്ധക്യത്തില്‍ രോഗങ്ങള്‍ പലതും 
വരും. മരണം അടുത്തുവെന്നു കണ്ടാല്‍ പേടിച്ച്‌ 
ആശ്രയസ്ഥാനം തേടും. ആ ആശ്രയസ്ഥാനമാ 
ണ്‌ ഈശ്വരന്‍. ബര്‍ട്രന്‍ഡ്‌ റസ്സല്‍, സാര്‍ത്ര്‌ ഇവര്‍ 
പോലും ജീവിതാന്ത്യത്തില്‍ ഒരതീതസത്യത്തില്‍ 
വിശ്വസിച്ചു. 


ചോദ്യം: സത്യം പറയണം. നിങ്ങള്‍ക്കു ആശാന്റെ 
കവിത ഇഷ്ടമോ അതോ വള്ളത്തോളിന്റെ കവിത 
യോ? 


ഉത്തരം: സത്യം പറയണം. നിങ്ങള്‍ക്കു ഷെല്ലിയുടെ 
കവിത ഇഷ്ടമോ അതോ കീറ്റ്സിന്റെ കവിതയോ? 


ചോദ്യം: സ്ത്രീപുരുഷന്റെ വസ്തങ്ങള്‍ ധരിച്ചാല്‍? 


ഉത്തരം: സ്ത്രീ സുന്ദരിയണെങ്കില്‍ അവളുടെ സന്ദ 
ര്യം പുരുഷവേഷം ധരിക്കലില്‍ ഇരട്ടിയാകും. സുന്ദ 
രനായ പുരുഷന്‍ സാരിയും ബ്ലൌസും ധരിപ്പിച്ചാല്‍ 
കാണുന്നവര്‍ക്കു ഛര്‍ദ്ദിക്കാന്‍ തോന്നും.” 
“കുമാരാ നിനക്കച്ഛനാരമ്മയാരെന്ന്‌ അമന്ദ 
പ്രമോദേന ചോദിക്കട്ടെ ഞാന്‍.” 
മഹാലക്ഷ്മിയേയും തൊട്ടുകാണിക്കാന്‍ വയ്യാത്തതു 


മധുദ്വേഷിയെയും 


കൊണ്ട്‌ ഞാന്‍ ഖേദിക്കുന്നു.” “ചെറുപ്പക്കാരി 
കള്‍ ഗള്‍ഫില്‍നിന്ന്‌ വരുന്ന പെര്‍ഫ്യം തേക്കുന്നത്‌ 
നന്നോ?” 


"താമരപ്പൂവിന്റെ സൌരഭ്യം വര്‍ദ്ധിപ്പിക്കാന്‍ നി 
ങ്ങള്‍ അതില്‍ സെന്റ്‌ ഒഴിക്കാറുണ്ടോ?” 


1989 ഒക്സോബാറില്‍ അര്‍ബുദത്താല്‍ മരിച്ച ദനീലോ 
കീഷ്‌ (Danilo Kis) എന്ന യുഗോസ്ളാവിയയിലെ സാ 
ഹിത്യകാരന്‍ എല്ലാ അര്‍ത്ഥത്തിലും 'ഗ്രെയ്റ്റാ'യിരുന്നുന്‍. 
അദ്ദേഹത്തിന്റെ Hourglaകട എന്ന നോവലിനും The 
Encyclopedia of the Dead എന്ന കഥാസമാഹാരത്തി 
നും സദൃശമായി ആധുനിക സാഹിത്യത്തില്‍ ഒന്നുമില്ല. 
കലകൊണ്ടു മരണത്തോടു സമരം ചെയ്തകലാകാരനാ 
യിട്ടാണ്‌ നിരൂപകര്‍ അദ്ദേഹത്തെ കാണുന്നത്‌. പ്രിയ 
പ്പെട്ട വായനക്കാര്‍ കിഷിന്റെ കൃതികള്‍ വായിക്കണം. 


എം. കൃഷ്ണന്‍ നായര്‍ 


തിരുവനന്തപുരത്ത്‌ വി. കെ. മാധവന്‍ പിള്ളയുടെയും ശാരദാ 
മ്മയുടെയും മകനായി 1923 മാര്‍ച്ച്‌ 3-നു ശ്രീ എം. കൃഷ്ണന്‍ നാ 
യര്‍ ജനിച്ചു. സ്കൂള്‍ വിദ്യാഭ്യാസത്തിനു ശേഷം തിരുവനന്തപു 
രം യൂണിവേഴ്സിറ്റി കോളജില്‍ നിന്ന്‌ മലയാളത്തില്‍ ബിരുദാ 
നന്തര ബിരുദം നേടി. പഠനത്തിനു ശേഷം മലയാള സാഹി 
ത്യാധ്യാപകനായി അദ്ദേഹം പല കലാലയങ്ങളിലും സേവ 
നം അനുഷ്ടിച്ചു. എറണാകുളം മഹാരാജാസ്‌ കോളജില്‍ നി 
ന്നു മലയാള വിഭാഗം തലവനായി വിരമിച്ചു. 


സാഹിത്യവാരഫലം 


36 വര്‍ഷത്തോളം തുടര്‍ച്ചയായി അദ്ദേ 
ഹം എഴുതിയ (1969 മുതല്‍ മരണത്തി 
നു ഒരാഴ്ച്ച മുന്‍പു വരെ) സാഹിത്യവാര 
ഫലം ഒരുപക്ഷേ ലോകത്തിലെ തന്നെ 
ഏറ്റവും കൂടുതല്‍ കാലം പ്രസിദ്ധീകരി 
ച്ച സാഹിത്യ പംക്തി ആയിരിക്കും. മല 
യാളനാട്‌ വാരികയിലാണ്‌ അദ്ദേഹം 
തന്റെ പംക്തി എഴുതിത്തുടങ്ങിയത്‌. മലയാളനാട്‌ നിന്നുപോ 
യതിനു ശേഷം കലാകനമുദി ആഴുപ്പതിപ്പിലും അതിനു ശേഷം 
സമകാലിക മലയാളം വാരികയിലും സാഹിത്യ വാരഫലം 
പ്രസിദ്ധീകരിച്ച. ലോകസാഹിത്യത്തില്‍ അഗാധമായ അറി 
വുണ്ടായിരുന്ന അദ്ദേഹം തെക്കേ അമേരിക്ക മുതല്‍ യൂറോപ്പ 
വരെയും, ആഫ്രിക്ക മുതല്‍ ജപ്പാന്‍ വരെയുമുള്ള എഴുത്തുകാ 
രെ കേരളത്തിലെ വായനക്കാര്‍ക്കു പരിചയപ്പെടുത്തി. പാ 
വ്ലോ നെരൂദ, മാര്‍ക്വേസ്‌, തോമസ്‌ മാന്‍, യസുനാരി കവ 
ബാത്ത തുടങ്ങിയ വിശ്വസാഹിത്യകാരന്മാരെ മലയാളികള 
ടെ വായനാമേശയില്‍ എത്തിക്കുന്നതില്‍ കൃഷ്ണന്‍ നായരുടെ 
പങ്ക ചെറുതല്ല. 


സരമൃസ്വഭാവിയും ശാന്തനും ആതിഥ്യമര്യാദക്കാരനുമായിരു 
ന്ന കൃഷ്ണന്‍ നായര്‍ സാഹിത്യ വിമര്‍ശനത്തില്‍ കര്‍ശനമായ 
മാനദണ്ഡങ്ങള്‍ അവലംബിച്ചു. രചിതാവിന്റെ പേരും പ്രശസ്തി 
യും അദ്ദേഹത്തിന്‌ പ്രശ്നമായിരുന്നില്ല. കലാപരമായി ന്ന 
ത്യമുള്ള രചനകള്‍ മാത്രമാണ്‌ സാഹിത്യമെന്നും മറ്റെല്ലാം 
വ്യര്‍ത്ഥവ്യായാമങ്ങളാണെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. 
സ്വന്തം ലേഖനങ്ങളെപ്പോലും “സാഹിത്യ പത്രപ്രവര്‍ത്തന 
ത്തിന്റെയും ഏഷണിയുടെയും ഒരു അവിയല്‍” എന്നു വിശേ 
ഷിപ്പിച്ച അദ്ദേഹം അനുബന്ധമായി, “അതുകൊണ്ടാണല്ലൊ, 
ചുമട്ടുതൊഴിലാളികള്‍വരെയും 3 വര്‍ഷമായി സാഹിത്യ വാ 
രഫലം വായിക്കുന്നത്‌” എന്നും കൂട്ടിച്ചേര്‍ത്തു. രസകരമായ 
രചനാശൈലിയും കുറിക്കു കൊള്ളുന്ന നര്‍മവും മലയാളികള 
ടെ ജീവിത ശൈലിയെക്കുറിച്ചുള്ള നിശിതവും ഹാസ്യാത്മക 
വുമായ നിരീക്ഷണങ്ങളും സാഹിത്യ വാരഫലത്തെ വായന 
ക്കാര്‍ക്കു പ്രിയങ്കരമാക്കി. 


സ്സഫിദ്യദ്നഥചിലം 
ലി ട്രക്കില്‍ ശദൃടിക നമിത 
; ഞം പി.പി. ടക 
ക തം 
സി ന്തുത്ത്തു 
റിക, സുന്നി നി. 


കടം [ലവ രുപാ 


വിപ കിചഘറ്ൃ വാക്കു 


ചിക നട ale 


ee 


Pv Ama 


2995 ജൂണ്‍ മട്ട-ന്‌ കലാകൌമുദി പ്രസിദ്ധീകരിച്ച കത്ത്‌. 


അതിഗഹനമായ വായനയുടെ ഉടമയായിരുന്നു കൃഷ്ണന്‍ നാ 
യര്‍. ഓട്ടോറിക്ഷാ ഡ്രൈവര്‍മാര്‍ മുതല്‍ കോളേജ്‌ പ്രൊഫ 
സര്‍മാര്‍ വരെയും നവകവികള്‍ മുതല്‍ വിദ്യാര്‍ത്ഥികള്‍ വരെ 
യും സാഹിത്യവാരഫലത്തിന്റെ പുതിയ ലക്കങ്ങള്‍ക്കുവേണ്ടി 
കാത്തിരുന്നു. മലയാളസാഹിത്യത്തില്‍ മരലികതയുള്ള എഴു 
ത്തുകാര്‍ ഇല്ലെന്നും ടോള്‍സ്റ്റോയിയും തോമസ്‌ മാനുമായി താ 
രതമ്യപ്പെടുത്തുമ്പോള്‍ മലയാള സാഹിത്യകാരന്മാര്‍ ബഹുദൂ 
രം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്ന്‌ അദ്ദേഹം വിശ്വസിച്ചു. 


തിരുവനന്തപുരത്തെ സായാഹ്ന നടത്തക്കാര്‍ക്ക്‌ പരിചിത 
നായിരുന്നു കൃഷ്ണന്‍ നായര്‍. ഇന്ത്യന്‍ കോഫി ഹൌസിലെ 
പതിവുകാരനായിരുന്ന അദ്ദേഹം തിരുവനന്തപുരത്തെ മോ 
ഡേണ്‍ ബുക്‌ സെന്ററില്‍ സ്ഥിരം സന്ദര്‍ശകനും ഉപയുക്താ 
വുമായിരുന്നു. സാഹിത്യരംഗത്തെ സേവനങ്ങള്‍ക്ക്‌ അദ്ദേഹ 
ത്തിനു ജി. കെ. ഗോയെങ്ക പുരസ്കാരം ലഭിച്ചു. കേരള യൂണിവേ 
ഴിറ്റി ലൈബ്രറി അദ്ദേഹത്തിന്റെ രചനകള്‍ക്കായി ഒരു പ്രദര്‍ 
ശനം നടത്തി. അദ്ദേഹത്തിന്റെ ആദ്യ കാല ഉപന്യാസങ്ങ 
ളായ 'സ്വപ്നമണ്ഡലം” (1976), സൌന്ദര്യത്തിന്റെ സന്നിധാന 
ത്തില്‍ (1977), ചിത്രശലഭങ്ങള്‍ പറക്കുന്നു (1979), സാഹിത്യ 
വാരഫലത്തിന്റെ ആദ്യ പ്രതികള്‍ തുടങ്ങിയവ ഈ പ്രദര്‍ശന 
ത്തില്‍ ഉള്‍ക്കൊള്ളിച്ചിരുന്നു. 


ഫെബ്രവരി 2, 2006-ല്‍ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ 
ആശുപത്രിയില്‍ കൃഷ്ണന്‍ നായര്‍ അന്തരിച്ചു. ന്യുമോണിയയും 
ഹൃദയത്തിലെ രക്തതടസ്സവുമായിരുന്നു മരണ കാരണം. 


(ഈ ജീവചരിത്രക്കുറിപ്പിനും വാരഫലത്തിലെ ചിത്രങ്ങള്‍ക്കും വിക്കി 


പ്പീഡിയയോട്ട്‌ കടപ്പാടു.) 


പിന്‍കുറിപ്പ്‌ 


ഠ മുപ്പതു മുതല്‍ നാല്പതു മിനിട്ടിനകം വായിച്ചു തീര്‍ക്കാവുന്ന 
ഉള്ളടക്കമാണ്‌ സായാഹ്ന പുറത്തിറക്കുന്ന ഈ ഫോണ്‍ 
പിഡിഎഫുകളില്‍ ഉള്ളത്‌. ഇതു വായിക്കുവാനായി ഒരിക്ക 
ലും ഒരു കമ്പ്യൂട്ടറോ ഡെസ്‌ക്ടോപ്‌ ആപ്ലിക്കേഷനുകളൊ 
ആവശ്യമില്ല. 

൦ ആധുനിക മനുഷ്യന്റെ സന്തതസഹചാരിയായ സ്കാര്‍ട്ട്‌ 
ഫോണുകളുടെ സ്ക്രീനില്‍ തന്നെ വായിക്കുവാന്‍ തക്ക രീ 
തിയിലാണു ഈ പിഡിഎഫുകള്‍ വിന്യസിച്ചിരിക്കുന്നത്‌. 
ഫോണിന്റെ വീതിക്കു നിജപ്പെടുത്തിയ രീതിയിലാണ്‌ 
മാര്‍ജിനുകള്‍ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്‌. 


ഠ പിഡിഎഫ്‌ പ്രമാണങ്ങള്‍ വായിക്കുവാനുള്ള പ്രയോഗ 
ങ്ങള്‍ എല്ലാതരം സ്കാര്‍ട്ട്‌ഫോണുകളിലും ഇന്നു ലഭ്യമാ 
ണ്‌. എന്നിരിക്കിലും സൌജന്യമായി കിട്ടുന്ന അഡോബി 
അക്രോബാറ്റ്‌ റീഡര്‍ ആണ്‌ ഇവയില്‍ ഏറ്റവും മുന്തിയത്‌. 
അതുകൊണ്ട്‌ അഡോബി റീഡര്‍ ഇന്‍സ്റ്റാള്‍ ചെയ്യുകയും 
അതില്‍ ഈ ഫോണ്‍ പിഡിഎഫുകള്‍ വായിക്കുകയും 
ചെയ്യുക. 

ഠ സ്്വതന്ത്രപ്രസാധനം ആഗ്രഹിക്കുന്ന/ ഇഷ്ടപ്പെടുന്ന ആര്‍ 
ക്കുവേണമെങ്കിലും സായാഹ്നയിലുടെ സ്വന്തം കൃതികള്‍ 
പ്രസാധനം ചെയ്യാവുന്നതാണ്‌. 30 മുതല്‍ 60 മിനിട്ടു 
കള്‍ക്കകം വായിച്ചുതീര്‍ക്കാവുന്ന ഉള്ളടക്കം - കഥകള്‍, 
അനുഭവക്കുറിപ്പുകള്‍, ലേഖനങ്ങള്‍, അഭിമുഖങ്ങള്‍, സിനി 
മാനിരൂപണങ്ങള്‍, കവിതകള്‍ - എന്നു തുടങ്ങി എന്തവേ 
ണമെങ്കിലും അയയ്ക്കാവുന്നതാണ്‌. അയയ്കകേണ്ട വിലാസം: 
<info@sayahna.org>. 


ഠ പ്രതികരണങ്ങള്‍ <info@sayahna.orളg൦ എന്ന ഇമെയിലി 
ലേയ്യോ, ഈ വെബ്‌ പേജില്‍ കമ്മന്റുകളായോ ചേര്‍ക്കുക. 
നിര്‍ദ്ദേശങ്ങളും വിമര്‍ശനങ്ങളും എപ്പോഴും സ്വീകാര്യമാണ്‌. 
അവ സായാഹ്നപ്രവര്‍ത്തകര്‍ക്ക്‌ കൂടുതല്‍ ഉത്തേജനം 
നല്‍കുന്നതാണ്‌. 


സായാഹ്ന ഫണ്ടേഷന്‍, ജഗതി, തിരുവനന്തപുരം 695014 


